Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. 02 . Mojo 
KL / TV ( N )/634 /2012 - 14 


GOVERN 


02 


og muôn 


WMENT OF 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


RUVANANTH 


IAL 


No. 15 


Vol. II 1 
Veljo 2 S 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


29th January 2013 

2013 Plphcn 29 
9th Magha 1934 

1934 morelo 9 


Q 


നമ്പർ 


PART III 
Police Department 


NOTIFICATION 
No. C5 /84837 /2012 /PHQ . 

Thiruvananthapuram , 28th December 2012. 
WHEREAS, in exercise of the powers conferred by section 3 of the Kerala State Right to Service Act- 2012 ( 18 of 2012 ), 
every Head of Department shall, within 6 months of the commencement of this Act, notify in the Gazette , the services that will 
be rendered by each of them , the designated Officers, stipulated time limit , the First Appellate Authority and the Second 
Appellate Authority for the purpose of this Act. 

WHEREAS, vide G .O . (Rt.) No. 380 / 12 /P & ARD dated 1st November 2012 , Government have approved the services, 
stipulated time limit, Designated Officer, 1st and 2nd Appellate Authorities in the Police Department. 

Now , THEREFORE, in exercise of the powers conferred by section 3 of the said Act, the State Police Chief hereby notify 
the following services specified in the schedule below , which are rendered by the Police Department and the stipulated time 
limit , the Designated Officer, First Appellate Authority and Second Appellate Authority of such services, namely: 

SCHEDULE 
Si. Servicel Stipulated 

First 

Second 
No. Activity time limit 

Designated Officer 

Appellate Appellate 

Authority Authority 
( 1) ( 2 ) (3 ) 

( 4 ) 

(5 ) 

( 6 ) 
Mike 3 days District 

DCP (Admn)/ District Police Range ISGP 
Sanction 

Police DySP ( Admn)/ 

Chief 
Office 

AC ( Amdn ) 
Sub Divisional DySP / AC 
Police Offices concerned 


1 


29th JAN . 2013 ] 


POLICE DEPARTMENT 


( 1) 


(2 ) 


( 3) 


(4 ) 


(5 ) 


(6 ) 


Range IsGP 


7 days 
within the 
District 


District Police 
Office 


Procession 
Sanction 
(Wherever 
allowed and 
legal) 


DCP (Admn)/ 
DySP (Admn)/ 
AC ( Amdn ) 


District Police 
Chief 


Sub Divisional 
Police Offices 


DySP/AC 
concerned 


20 days 


Range IsGP 


Passport 
Enquiry 


Special Branch 
Office in Cities/ 
Districts 


District Police 
Chief 


AC /DySP 
(Special Branch 
Office in Cities/ 
Districts ) 


SHO 


Petition 
Enquiry 


Police 
Station 


Circle Inspector 
concerned 


AC /DySP 
concerned 


15 days 
from the 
date of 
receipt of 
application 


Women Cell 


CIWomen Cell 


DySP /AC 
Crime 
Detachment 


District Police 
Chief 


Same day 


SHO 


Issuing 
receipt 


Police 
Station 


Circle Inspector 
concerned 


DySP / AC 
concerned 


for 


receiving 
petition 


Women Cell 


CI Women Cell 


DySP /AC 
Crime 
Detachment 


District Police 
Chief 


6 


Sameday 


SHO 


Copy of 

FIR 


Police 
Station 


Circle Inspector 
concerned 
Circle Inspector 
concerned 


DySP /AC 
concerned 
DySP /AC 
concerned 


Post 


SHO 


Police 
Station 


Mortem 
Certificate 


3 days 
from 
the date 
of receipt 
of PMC 
from the 
Medical 
authority 
Enquiry 
report 
15 days 
15 days 


8 


Range IsGP 


Police 
Clearance 
Certificate 


District Police 
Office 


District Police 
Chief Cities/ 
Districts 


ADGP, Zone , 
concerned 


Range IsGP 


NOC for 
Arms & 
Explosive 
license 


District Police 
Office Cities/ 
Districts 


District Police 
Chief Cities/ 
Districts 


ADGP, Zone , 
concerned 


10 


15 days 


Range IsGP 


Job 
verification 


Special Branch 
Offices in 
Cities /Districts 


AC /DySP 
(Special Branch ) 
in Cities /Districts 


District Police 
Chief 


11 


7 days 


Foreigners 
Registration 


District Police 
Office 


Range IsGP 


District Police 
Chief Cities / 
Districts 


ADGP, Zone, 
concerned 


29th JAN . 2013 ] 


POLICE DEPARTMENT 


(1 ) 


(2 ) 


(3 ) 


(5) 


(6 ) 


12 


3 days 


SHO 


Police 
Station 


Circle Inspector 
concerned 


DySP/AC 
concerned 


Releasing 
of vehicles 
taken into 
custody 
after 
completing 
formalities 


13 


SHO 


Police 
Station 


Circle Inspector 
concerned 


DySP /AC 
concerned 


Service of 
Summons 
and execution 
of warrants 


Before 
the posting 
date of 
the case 


Range ISGP 


SMS Units & 
DySP /AC 
in SDPOs 


DySP/AC 
concerned 


Enquiry of 
petitions 
regarding 
atrocities 
on SC /ST 


District Police 
Chief 


10 days 
from the 
date of 
receipt 
of the 
petition 
by the 
concerned 
officer 


By order of the Governor, 


K . S . BALASUBRAMANIAN , IPS , 

State Police Chief. 


Explanatory Note 


( This does not form the part of the notification , but is intended to indicate its general purport .) 


Section ( 3 ) of the Kerala State Right to Service Act-2012 ( 18 of 2012 ) empowers every Department of Government, 
every Head of Department, every Local Self Government institutions and every Statutory Body, shall within 6 months of the 
commencement of this Act, notify in the Gazette , the services that will be rendered by each of them , the designated officers , 
the First Appellate Authority, the Second Appellate Authority and the stipulated time limit for the purposes of the Act. 
As such the Police Department has decided to notify the same. 


This notification is intended to achieve the above object. 


ലേലപരസ്യം 


- ക്രമ വാഹനത്തിന്റെ 
- നമ്പർ രജിസ്റ്റർ നമ്പർ 


മോഡൽ വാഹനത്തിന്റെ നിരത 

പേരുവിവരം ദ്രവ്യം 


MMIO M2-31461/ 2011 /60 . 


2012 Winomo 27 . 


1 


KL 01M 4171 


1997 


D001m3 al 


11,000 


- കോട്ടയം ജില്ലാ സായുധസേനാ ക്യാമ്പിൽ 
സൂക്ഷിച്ചിരിക്കുന്നതും പോലീസ് വകു പ്പിന് ഉപ യോഗം 
ഇല്ലാ ത്ത തു മായ ചുവടെ ചേർത്തിരിക്കുന്ന വാഹനങ്ങൾ 
15 - 2 - 2013 - 00 ml001 be 11 emlas LOJM020 
ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന 
MSOMMom . 


KL 03C 6938 


1996 


1996 


2010 al 


9,500 


KL 5G 762 


1998 


0048 MMŮ 14 ,000 


29th JAN . 2013] 


POLICE DEPARTMENT 


- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേ 
ദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി ഓരോ 
വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം കോട്ടയം ജില്ലാ 
സായുധസേനാ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ ആഫീസിൽ അടച്ച് 
രസീത് വാങ്ങേണ്ടതാണ്. നിര ത ദ വ്യം ലേല ദി വ സം 
രാവിലെ 8 മണി മുതൽ സായു ധ സേനാ ക്യാമ്പിൽ 
സ്വീകരിക്കുന്നതാണ്. 

കൂടാതെ വാഹനങ്ങൾ ലേല ത്തിൽ വാങ്ങാൻ 
ഉദ്ദേശിക്കുന്നവരിൽ നിന്നും സീൽ ചെയ്ത കവറിൽ 
മുൻകൂട്ടി ടെണ്ടറുകൾ ഓരോ വാഹനത്തിനും പ്രത്യേകം 
പ്രത്യേകമായി 12 - 2 - 2013 -ാം തീയതി വൈകുന്നേരം 4 മണി 
വരെ നേരിട്ടോ തപാൽ മാർഗ്ഗമോ കോട്ടയം ജില്ലാ പോലീസ് 
ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. ടെണ്ട റി നോ ടൊപ്പം 
നിശ്ചിത നിരതദ്രവ്യം എ . ആർ. ക്യാമ്പിൽ അടച്ചതിനുള്ള 
രശീതും ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . വൈകി കിട്ടുന്ന 
ടെണ്ട റു കൾ നിരു പാ ധികം നിര സിക്കു ന്ന താ യി രി ക്കും . 
പ്രസ്തുത കവറിന് മുകളിൽ ഡിപ്പാർട്ടുമെന്റൽ വാഹനം 
രജിസ്ട്രേഷൻ നമ്പർ, ലേലത്തിൽ വാങ്ങുന്നതിനുള്ള ടെണ്ടർ 
എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 

- പരസ്യ ലേലം അവസാനിച്ചാലുടൻ ടെണ്ടറു കൾ 
തുറക്കുന്നതും ലേലത്തിലോ/ ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ 
തുക കാണുന്നത് അയാൾക്ക് ലേലം/ ടെണ്ടർ തുകയുടെ 
പകുതിയും സെയിൽ ടാക് സ് തുകയും പൂർണ്ണ മായും 
നിര ത ദ വ്യം കിഴിച്ച് ല ല സ്ഥ ല ത്തു വച്ചു ത ന്ന 


അ ട യ് ക്കേണ്ട തും ബാക്കി സംഖ്യ ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് 5 
ദിവസ ത്തിനുള്ളിൽ അടച്ച് ലേലവാഹനം സ്വന്തം ചെലവിൽ 
നീക്കം ചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്ന യാൾ ടി നിബന്ധനകൾക്ക് 
വിപരീതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച 
തുക സർക്കാ രി ലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം 
പുനർ ലേലം ചെയ്യു ന്ന തു മാണ്. പുനർ ലേലത്തിൽ 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് 
ടിയാൻ ഉത്തരവാദി ആയിരിക്കുന്നതും ആയത് ടിയാനിൽ 
നിന്നും ഈടാക്കുന്നതുമാണ്. എന്നാൽ പുനർലേലത്തിൽ 
കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ ആയതിന് അയാൾ 
അർഹനായിരിക്കുന്നതല്ല. 

മേൽ പ്രസ്താവിച്ചിരിക്കുന്ന വാഹനങ്ങൾ ലേലത്തിന് 
തൊട്ടുമുമ്പുള്ള 10 പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 
മണി മുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള സമയത്ത് 
സാ യു ധ സേനാ ക്യാമ്പിൽ നിന്നും ബന്ധ പ്പെട്ട വ രു ടെ 
അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 


- യാതൊരു കാര ണ വും കാണിക്കാതെ ലേലം 
മാറ്റിവയ്ക്കുന്നതിനും ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള 
അ ധികാരം കോട്ടയം ജില്ലാ പോലീസ് സൂപ ണ്ടിന് 
ഉണ്ടായിരിക്കുന്നതാണ്. 


ജില്ലാ പോലീസ് ആഫീസ്, 
കോട്ടയം. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


